Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


CAD 


GOVERNMENT 
OF KERALA 


സം 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 സെപ്റ്റംബർ 7 
7th September 2021 

1197 ചിങ്ങം 22 
22nd Chingam 1197 


നമ്പർ 


35 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 16 
16th Bhadra 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


7th SEPT . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


7099 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബസും 


ടിയാൻ 23-8-1999 - ൽ മരിച്ചുപോയെന്നും പരേതന്റെ അവകാശി 
കളായി താഴെ പറയുന്ന 3 ( മൂന്ന് ) പേരാണ് ഉള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


1 


കെ . എം . സാബിറ 


ഭാര്യ 


45 


പേര് 


പരേതനുമായുള്ള 


വയസ് 


2 


മകൻ 


മുഹമ്മദ് ജസ്സിർ 


20 


കമ 
നമ്പർ 


ബന്ധം 


3 


സമീഹ സുബൈർ 


മകൾ 


15 


1 


എം . കെ . പ്രഭാവതി 


ഭാര്യ 


72 


4 


സ്വാലിഹ് സുബൈർ 


9 


2 


ഷിജി ഷാജി 


മകൾ 


48 


9 . 


3 


ലിജി , എ . എസ് . 


44 


> 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുള്ള 
പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ആഫീസിൽ 
ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ സമയ 
പരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നുള്ളിൽ പറവൂർ തഹശീൽദാർ മുമ്പാകെ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം നൽകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

( 3 ) 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


ആലുവ . 


Paravoor Taluk 


നമ്പർ ബി3-574482021 . 


2021 ആഗസ്റ്റ് 2 . 


പരസ്യം 

( 1 ) 


നമ്പർ ബി3-6036 2021 . 

2021 ആഗസ്റ്റ് 6 , 
പറവൂർ താലൂക്കിൽ ആലങ്ങാട് വില്ലേജിൽ പടിഞ്ഞാറെ 
കടുങ്ങല്ലൂർ കരയിൽ കേശ് ഭവനിൽ സുരേഷ് ഗംഗാധരൻ ഭാര്യ 
താര സുകുമാരൻ നായർ എന്നവർ മരിച്ചുപോയെന്നും പരേതയുടെ 
അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേതയുടെ ഭർത്താവ് 
സുരേഷ് ഗംഗാധരൻ സമർപ്പിച്ച അപേക്ഷയിൻമേൽ ആലങ്ങാട് 
വില്ലേജ് ഓ ഫീസർ വഴി അന്വേഷണം നട ത്തി യതിൽ ടി 
താര സുകുമാരൻ നായർ 18-5-2021 - ൽ മരിച്ചു പോയെന്നും 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 2 ( രണ്ട് 
പേരാണ് ഉള്ളതെന്നും അറിവായിരിക്കുന്നു . 


പറവൂർ താലൂക്കിൽ പറവൂർ വില്ലേജിൽ പെരുംമ്പടന്ന 
കര യിൽ ഭരു രാമൻ പറമ്പിൽ വീട്ടിൽ സുബ്രഹ്മണ്യൻ 
ഭാര്യ രാഗിണി എന്നിവർ മരിച്ചു പോയെന്നും പരേതയുടെ 
അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അനന്തരാവകാശ 
സർട്ടി ഫിക്കറ്റ് ആവശ്യപ്പെട്ടു കൊണ്ട് പരേതയുടെ മകൾ 
ലീന മനോഹരൻ സമർപ്പിച്ച അപേക്ഷയിൻമേൽ പറവൂർ വില്ലേജ് 
ഓഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൾ 16-5-2021 - ൽ 
മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 
4 ( നാല് ) പേരാണ് ഉള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ലീന മനോഹരൻ 


മകൾ 


43 


2 


40 


3 


സുനിത വിജയകുമാർ 
നിരഞ്ജന രഞ്ജിത്ത് മുൻപേ മരണപ്പെട്ട 

മകൻ രഞ്ജിത്തിന്റെ മകൾ 
നീരജ് , ബി . ആർ . 

മകൻ 


12 


4 


11 


1 


48 


3 : 


2 


19 


ക്രമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 
സുരേഷ് ഗംഗാധരൻ രണ്ടാം ഭർത്താവ് 
ഹരിത , ടി . എച്ച് . 

മകൾ 
മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവ സ ത്തി നുള്ളിൽ പറവൂർ തഹശീൽദാർ മുമ്പാകെ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം നൽകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആ ക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

( 2 ) 


മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം പറവൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 4 ) 


നമ്പർ ബി3-55112021 . 

2021 ആഗസ്റ്റ് 2 . 
പറവൂർ താലൂക്കിൽ ആലങ്ങാട് വില്ലേജിൽ ഒരു നാട് 
കരയിൽ വിതയത്തിൽ വീട്ടിൽ ആന്റണി മകൻ സിജു , വി . എ . 
എന്ന യാൾ മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ജിനി സിജു സമർപ്പിച്ച 
അപേക്ഷ യിൻ മേൽ ആല ങ്ങാട് വില്ലേജ് ഓ ഫീ സർവഴി 
അന്വേഷണം നടത്തി യതിൽ ടിയാൻ 17-5-2021 - ൽ മരിച്ചു 
പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
3 ( മൂന്ന് പേരാണ് ഉള്ളതെന്നും അറിവായിരിക്കുന്നു . 


നമ്പർ ബി3-5246 / 2021 . 

2021 ആഗസ്റ്റ് 12 , 
പറവൂർ താലൂക്കിൽ കടുങ്ങല്ലൂർ വില്ലേജിൽ മുപ്പത്തടം 
കരയിൽ ആലുങ്കൽ പറമ്പിൽ വീട്ടിൽ കൃഷ്ണൻകുട്ടി മകൻ 
എന്ന യാൾ മരിച്ചു പോ യ 

യന്നും പരേ തന്റെ 
അവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനായി അനന്തരാവകാശ 
സർട്ടി ഫിക്കറ്റ് ആ വ ശ്യപ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ 
എം . കെ . പ്രഭാവതി സമർപ്പിച്ച അപേക്ഷയിൻമേൽ കടുങ്ങല്ലൂർ 
വില്ലേജ് ഓ ഫീ സർ വഴി അന ) ഷണം നട ത്തി യതിൽ 
Gaz . No. 3512 02 1 / DTP ( CLR ) . 


സുന്ദ രൻ 


171 


7100 


KERALA GAZETTE 


[ PART III 


പേര് 


വയസ് 


( 2 ) 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഭാര്യ 


43 


19 - 1- 2 0 21 - ല് 


2 


ജിനി സിജു 
വി . റിയ സിജു 
വി . റിതിക സിജു 


മകൾ 


20 


3 


17 


22 


നമ്പർ ബി3-65752020 . 

2021 ആഗസ്റ്റ് 6 . 
കേരള ഗസറ്റ് നമ്പർ -3 വാ ല്യം -10 
പാർട്ട് III , കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
പേജ് നമ്പർ 467 -ൽ കമനമ്പർ 9 ആയി പ്രസിദ്ധീകരിച്ച 
പരസ്യത്തിൽ 

അ ന ന്ത രാ വ കാ ശി ക ളിൽ കമനമ്പർ 
“ സൈബി വിൻസന്റ് മകൻ 37 വയസ്സ് ” എന്നത് “ സൈബിൻ 
വിൻസന്റ് മകൻ 37 വയസ്സ് ” എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


2 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസ ത്തി നുള്ളിൽ പറവൂർ തഹശീൽദാർ മുമ്പാകെ 
ഹാജരായി രേഖാമൂലം ആക്ഷേപം നൽകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

( 5 ) 


( 3 ) 


നമ്പർ ബി3-613 2021 . 


2021 ആഗസ്റ്റ് 12 . 


നമ്പർ ബി3-1205 2021 . 


2021 ആഗസ്റ്റ് 11 . 


ആയി 


20-4-2021 - ലെ കേരള ഗസറ്റ് നമ്പർ - 16 - ൽ വാല്യം -10 
പാർട്ട് III , കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യു ( സപ്ലിമെന്ററി ) 
വിഭാ ഗത്തിൽ പേജ് നമ്പർ 55 -ൽ കമനമ്പർ 3 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള പരസ്യത്തിൽ പരേതന്റെ മരണ തീയതി 
“ " 7- 2 - 2012 ' എന്നത് " 17 - 2 -2012 ' ' എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ് . 


പറവൂർ താലൂക്കിൽ ഏലൂർ വില്ലേജിൽ മഞ്ഞു മ്മൽ 
കര യിൽ നെടു മ്പിള്ളി വീട്ടിൽ എസ് . മാധവൻ പിള്ള 
ഭാര്യ ശാന്ത ലേഖ , എം . പി . എന്ന വർ മരിച്ചു പോയെന്നും 
പരേതയുടെ അവ കാശി യെ സ്ഥാപിച്ചു കിട്ടുന്ന തി നായി 
അനന്തരാവകാശ സർട്ടി ഫിക്കറ്റ് ആവ ശ്യപ്പെട്ടു കൊണ്ട് 
പരേ തയുടെ മകൻ ജയ കു മാർ , എൻ . എം . സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ ഏലൂർ വില്ലേജ് ഓഫീസർവഴി അന്വേഷണം 
നട ത്തി യിൽ ടി ശാന്ത ലേ ഖ , എം . പി . 13-7 - 2 02 0 -ൽ 
മ രി ച്ചു പോ യെന്നും , പർ ത്യു ടെ അ വ കാശിയായി 
താഴെ പറയുന്ന ഒരാൾ ( 1 ) മാത മാണ് ഉള്ള തെ ന്നും 
അറിവായിരിക്കുന്നു . 


താലൂക്കാഫീസ് , 
പറവൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Moovattupuzha Taluk 


പരസ്യം 


പേര് 


വയസ് 


( 1 ) 


പരേതയുമായുള്ള 

ബന്ധം 


ജയകുമാർ , എൻ . എം . 


മകൻ 


47 


മേൽപ്പറഞ്ഞയാളാണ് പരേതയുടെ അവകാശിയെന്നതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തി നുള്ളിൽ പറവൂർ തഹശീൽദാർ മുമ്പാകെ 
ഹാജ രായി രേഖാ മൂലം ആക്ഷേപം നൽകേ ണ്ട താണ് . 
കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ ബി5-7289 / 2021 . 

2021 ആഗസ്റ്റ് 5 . 
എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്ക് , പിറവം 
വില്ലേ ജ് , കള മ്പൂർ ക ര യിൽ , മധു രം ചേ രിൽ വീട്ടിൽ 
ജോയി 12 - 6 - 2021 -ാം തീയതി മരണപ്പെട്ടിട്ടുള്ളതാണ് . 
അ വ കാശികളെ കാണി ക്കുന്ന ഒരു സാക്ഷ്യ പൂതം 
നൽകണമെന്ന് ആവശ്യപ്പെട്ട് ടിയാന്റെ മകൻ ജയിസ് ജോയി 
സമർപ്പിച്ച അപേക്ഷപ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി 
അവകാശ വിചാരണ നട ത്തുകയും താഴെ പറയുന്നവർ 
പരേ തന്റെ നിയ മാ നു സ ത അവ കാ ശികളാണെന്ന് 
ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതുമാണ് . 


താലൂക്കാഫീസ് , 
പറവൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ലെസ ജോയി 


ഭാര്യ 


43 


തിരുത്തൽ പരസ്യം 


2 


ജയിസ് ജോയി 


മകൻ 


22 


( 1 ) 


3 


ജെയ്സൺ ജോയി 


17 


നമ്പർ ബി3-6766 2020 . 

2021 ആഗസ്റ്റ് 6 , 
16 - 2- 2 0 21 - ലെ കേരള ഗസറ്റ് നമ്പർ -7 വാ ല്യം - 10 
പാർട്ട് III , കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
പേജ് നമ്പർ 1240 -ൽ കമനമ്പർ 10 ആയി പ്രസിദ്ധീക 
രിച്ചിട്ടുള്ള പരസ്യത്തിൽ അനന്തരാവകാശികളിൽ ക്രമനമ്പർ 5 
ആയി രേഖപ്പെടുത്തിയിട്ടുള്ള “ ഇഫ്ത്തിയാർ അസീസ് മകൻ 44 
വയസ്സ് ' ' എന്നു ള്ള ത് " " ഇഫ് ത്തി ഖാർ അസീസ് മകൻ 
44 വയസ്സ് ” എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികൾ എന്നു കാണിച്ച് അപേക്ഷകന് 
ഒരു 

സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം മൂവാറ്റുപുഴ 
തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . 
നി ശ്ചിത തീയ തിക്ക് 

ശ ഷ മാ , 

തപാൽ മാർഗ്ഗമാ 
മറ്റുവിധത്തിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


Salim A 


Digitally signed by Salim A 
Date : 2021.09.30 15:58:57 
+ 05'30 ' 


172 


